O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 സെപ്റ്റംബർ 28 
Tuesday , 28th September 2021 


1197 കന്നി 12 


1943 ആശ്വിനം 6 


12th Kanni 1197 


6th Aswina 1943 


നമ്പർ 


വാല്യം 10 
Vol . X 


38 


No. 


Part I -Section ( iii ) 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th September 2021 


KERALA GAZETTE 


1 


നിയമ ( നിയമനിർമ്മാണം - ഡി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 18625 ലെഗ് , ഡി 2 2019 നിയമം . 


2021 ആഗസ്റ്റ് 24 
തിരുവനന്തപുരം , 1197 ചിങ്ങം 8 

1943 ഭാദം 2 . 


2021 ആഗസ്റ്റ് 23 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2 


2021 - ലെ 101 -ാം നമ്പർ ഓർഡിനൻസ് 


2021 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 


1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . 2019 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2019 - ലെ 39 ) 2019 സെപ്റ്റംബർ 8 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ 2019 ഒക് ടോ ബർ 28 -ാം തീയതി ആരം ഭിച്ച് 2019 നവം ബർ 21 -ാം തീയതി അ വ സാ നിച്ച 
കേരള സംസ്ഥാന നിയമ സഭ യുടെ സമ്മേളന ത്തിൽ അ വ ത രിപ്പിക്കു ന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 


( പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2019 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേ ദ ഗ തി ) ഓർഡി ന ൻസ് ( 2 019 - ലെ 40 ) 2 019 ഡിസം ബർ തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


7-00 


2019 ഡിസം ബർ 31 -ാം തീയതി ആരം ഭിച്ച് അന്നേ ദിവസം അ വ സാ നിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ നിയ മ സ ഭ യിൽ അവ തരി പ്പിക്കു ന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 


2 0 2 0 -ല 


പസ് തുത ഓർഡി നൻ സില 

വ്യവ സ്ഥ കൾ നില നിർ ത്തു ന്ന തി നായി 

കേ രള 
വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 -ലെ 2 ) 2020 ജനുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 ജനുവരി 29 -ാം തീയതി ആരംഭിച്ച് 2020 ഫെബ്രുവരി 12 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്ട് 
കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ നിയ മ സ ഭ യിൽ അ വ ത രിപ്പിക്കു ന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 


2 0 2 0 -ല 


പസ് തു ത ഓർ ഡി നൻ സിലെ 

വ്യ വ സ്ഥ കൾ നില നി ർ ത്തു ന്ന തി നായി 

കേ രള 
വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 13 ) 2020 ഫെബ്രുവരി 17 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2020 മാർച്ച് 13 -ാം തീയതി അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ നിയ മ സ ഭ യിൽ അ വ ത രി പ്പിക്കുന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th September 2021 


KERALA GAZETTE 


3 


3 


( പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്തുന്നതിനായി കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) 
ഓർഡിനൻസ് ( 2020 - ലെ 22 ) 2020 മാർച്ച് 31 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച് കേരള സംസ്ഥാന നിയമസഭയുടെ 
സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

( പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2020 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 56 ) 2020 സെപ്റ്റംബർ 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തി 
യിരുന്നതിനാലും ; 


2 020 ഡിസം ബർ 31 -ാം തീയതി ആരം ഭിച്ച് അന്നേ ദിവസം അ വ സാ നിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ നിയമ സ ഭ യിൽ അ വ ത രിപ്പിക്കു ന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 


2021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 22 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക് 
കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ പതി നാലാം കേരള നിയമ സ ഭ യുടെ 272 -ാം നമ്പർ ബില്ലായി 
പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആയത് അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്തുന്നതിനായി 2021 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 4 ) 2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയി 
രുന്നതിനാലും ; 

2021 മേയ് 24 -ാം തീയതി ആരം ഭിച്ച് 2021 ജൂൺ 10 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്തുന്നതിനായി 2021 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 72 ) 2021 ജൂലൈ 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരു 
ന്നതിനാലും ; 
2021 ജൂലൈ 22 -ാം തീയതി ആരംഭിച്ച് 2021 ആഗസ്റ്റ് 13 -ാം തീയതി അവസ 

സാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ 29 -ാം നമ്പർ ബില്ലായി 
പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആയത് അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 2021 - ലെ 
കേരള വിദ്യാഭ്യാസ ( ഭ ദ ഗ തി ) ഓർഡി നൻ സ് ( 2021 -ലെ 72 ) 2021 സെപ്റ്റം ബർ 2 -ാം തീയതി 
പ്രാബല്യത്തിലില്ലാതായിത്തീരുമെന്നതിനാലും ; 


നില നിർത്താതിരിക്കു ന്ന പക്ഷം 


ഷ മ്യ ങ്ങൾ 


പ്രസ്തുത ഓർഡി നൻ സിലെ വ്യവസ്ഥകൾ 
ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും , താൻ സത്വര നടപടി സ്വീകരിക്കേണ്ടത് 
ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം ഖണ്ഡപ്രകാരം നൽക 
പ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു . - 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


4 . 


1. ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 2021 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) 
ഓർഡിനൻസ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് 2019 മേയ് 31 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 

1959 -ലെ 6 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . ഈ ഓർഡിനൻസ് 
നിലവിലിരിക്കുന്ന കാലയളവിൽ 1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്ടിന് ( 1959 - ലെ 6 ) ( ഇതിനു ശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 മുതൽ 7 വരെ വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


2 . 


3. 4 -ാം വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്ററ്റിലെ 4 -ാം വകുപ്പിൽ , 


( എ ) ( 1 ) -ാം ഉപവകുപ്പിൽ , “ വിദ്യാഭ്യാസ വകുപ്പ് ' ' എന്ന വാക്കുകൾക്ക് പകരം “ പൊതുവിദ്യാഭ്യാസ 
വകുപ്പ് ' എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 


( ബി ) ( 2 ) -ാം ഉപവകുപ്പിൽ , “ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ” എന്ന വാക്കുകൾക്ക് പകരം 
“ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 


4 . 


9 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്ടിലെ 9 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പിൽ , “ ഹെഡ്മാസ്റ്റർ ” 
എന്ന വാക്കിന് പകരം “ ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ , 
അതതുസംഗതിപോലെ , ” എന്ന വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് . 


5 . 


17 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിൽ , 

( എ ) ( ജി ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ ” എന്ന വാക്കിനു പകരം “ ഹെഡ്മാസ്റ്റർമാർ അല്ലെങ്കിൽ 
ഹെഡ്മിസ്ട്രസുമാർ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽമാർ , അതതു സംഗതിപോലെ , ” എന്ന വാക്കുകളും 
ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് ; 


( ബി ) ( എച്ച് ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ ” എന്ന വാക്കിനു പകരം “ ഹെഡ്മാസ്റ്റർമാർ 
അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസുമാർ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽമാർ , അതതുസംഗതിപോലെ , ” എന്ന 
വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് . 


6 . 


22 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്റ്റിലെ 22 -ാം വകുപ്പ് ( iv ) -ാം ഖണ്ഡത്തിൽ “ വിദ്യാഭ്യാസ 
വകുപ്പ് ” എന്ന വാക്കുകൾക്ക് പകരം “ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 

34 -ാം വകുപ്പിന്റെ ഭേദഗതി . - പധാന ആക്റ്റിലെ 34 -ാം വകുപ്പിൽ , “ വിദ്യാഭ്യാസ വകുപ്പ് ' 
എന്ന വാക്കുകൾക്ക് പകരം “ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ' എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 


7 . 


8. റദ്ദാക്കലും ഒഴിവാക്കലും .- ( 1 ) 2021 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 72 ) 
ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ , 
എടു ത്തതോ എടുത്തതായി കരുതപ്പെടു ന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


ആരിഫ് മുഹമ്മദ് ഖാൻ 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.1 0.01 09:40:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


